O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 28 


Tuesday , 28th December 2021 


1197 ധനു 13 


1943 പൌഷം 7 


13th Dhanu 1197 


7th Pousha 1943 


നമ്പർ 


51 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18430 


KERALA GAZETTE 


Part III 


Kottayam District 


Changanassery Taluk 


NOTICE 


നമ്പർ : സി 2 - 7646/2021 


20-12-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , നെടുംകുന്നം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രജികുമാർ എ . ജി . , ആര്യാട്ടുകുന്നേല് 
f വീട് , നെടുംകുന്നം പി . ഒ . , നെടുംകുന്നം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നെടുംകുന്നം വില്ലേജിൽ പരേതന്റെ ഭാര്യ രാജിമോൾ കെ . ആർ . , ആര്യാട്ടുകുന്നേൽ 
വീട് , നെടുംകുന്നം പി.ഒ. , നെടുംകുന്നം , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ നെടുംകുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-11-2021 -ൽ മരണപ്പെട്ടതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രാജിമോൾ കെ . ആർ . 


ഭാര്യ 


46 


2 


| അതുൽരാജ് എ . ആർ . 


മകൻ 


22 


3 


അഹല്യാ രാജ് 


| മകൾ 


18 


4 


സരോജിനിയമ്മ 


മാതാവ് 


75 


നമ്പർ സി 2 - 76422021 


20-12-2021 


| 


17 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , ചങ്ങനാശേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുകുമാരൻ കെ . പി . 
കൊല്ലംപറമ്പിൽ വീട് , പനച്ചിക്കാവ് പി . ഒ . , ചങ്ങനാശ്ശേരി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചങ്ങനാശേരി വില്ലേജിൽ പരേതന്റെ മകൾ സ്നേഹ കെ . 
എസ് . , കൊല്ലംപറമ്പിൽ വീട് , പനച്ചിക്കാവ് പി . ഒ . , ചങ്ങനാശ്ശേരി , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ ചങ്ങനാശേരി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
04-2018 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അനിതാ സുകുമാരൻ 


ഭാര്യ 


57 


2 


സാന്ദ്ര കെ . എസ് . 


മകൾ 


23 


3 


സ്നേഹ കെ . എസ് . 


| മകൾ 


21 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18431 


Revenue Department 


28th December 2021 


നമ്പർ സി 2 - 7728/2021 


21-12-2021 


അനന്തരാവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , ചെത്തിപ്പഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജു തോമസ് , ചാവടിയിൽ വീട് , 
വെരൂർ കര , ചെത്തിപ്പുഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ചെത്തിപ്പുഴ വില്ലേജിൽ പരേതന്റെ ഭാര്യ ജാൻസി മാത്യു . ചാവടിയിൽ വീട് , വെരൂർ കര , ചെത്തിപ്പുഴ , 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ ചെത്തിപ്പഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-10-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ജാൻസി 

മാതൃ 


ഭാര്യ 


51 


2 


ടോം ജോൺ 


മകൻ 


28 


3 


നിമ്മി അന്ന ജോൺ 


| മകൾ 


24 


4 . 


നിഖില മരിയ ജോൺ 


മകൾ 


21 


No : C2 - 7600/2021 


20-12-2021 


Notice is hereby given to all to whom it may be concern that Alice Varghese Velikkakathu House , Champakara P.O , 
Karukachal , Karukachal Village , Changanassery Taluk of Kottayam District has filed an application of a legal heirship 
certificate for various purpose in respect of the legal heirs of late K. K. Varghese , Velikkakathu House , Champakara P.O , 
Karukachal who expired on 18-10-2021 and that it has been reported to this office that the persons named in the scheduled 
below are the legal heirs of the said late K. K. Varghese , that it is proposed to issue a legal heirship certificate according 
to this to the applicant . Hence , it is proposed to issue a legal heir ship certificate accordingly in favour of the above 
said members for receiving the claims . objections , if any against the issue of the said legal heirship certificate should be 
filed in person before the Tahasildar , Changanassery within 30 days from the date of publication of this notice in the Kerala 
Government Gazette . Belated applications and those sent by post will not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Alice Varghese 


Wife 


82 


2 


Rejimol Wilson 


Daughter 


62 


3 


Raiju Kurien Varghese 


Son 


59 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18432 


KERALA GAZETTE 


Part III 


Kottayam District 


Changanassery Taluk 


NOTICE 


നമ്പർ സി 2 - 7523/2021 ( A ) 


17-12-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , വാഴൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എ . എം . മാത്യു അമ്പലത്തുങ്കൽ വീട് 
, പുളിക്കൽകവല പി . ഒ . , വാഴൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാഴൂർ വില്ലേജിൽ പരേതന്റെ മകൻ മനോജ് മാത്യു . അമ്പലത്തുങ്കൽ വീട് , 
പുളിക്കൽകവല പി.ഒ. , വാഴൂർ , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ വാഴൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-01-2007 -ൽ മരണപ്പെട്ടതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കളും 
ഭാര്യയും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


44 


മനോജ് മാത്യ 
റെജിമോൻ 

മാത്യ 


2 


മകൻ 


43 


നമ്പർ : സി 2-6194 / 2021 


13-12-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴപ്പളളി വെസ്റ്റ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹരികുമാർ എം . ആർ . മേലേട്ട 
വീട് , വാഴപ്പള്ളി പി.ഒ , വാഴപ്പള്ളി പടിഞ്ഞാറ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ സഹോദര പുത്രൻ പ്രകാശ് കുമാർ എം . എൻ . , മേലേട്ടു വീട് , 
ചീരഞ്ചിറ പി . ഒ . ചങ്ങനാശ്ശേരി . , ബോധിപ്പിച്ച അപേക്ഷ വാഴപ്പളളി വെസ്റ്റ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-01-2018 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അവിവാഹിതനായിരുന്നു.പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


42 


2 


44 


പ്രകാശ് കുമാർ എം . എൻ . ( പരേതനായ സഹോദരൻ 
നാരായണപിള്ളയുടെ മകൻ 
പ്രീതാകുമാരി എം . എൻ . ( പരേതനായ സഹോദരൻ 
നാരായണപിള്ളയുടെ മകൾ 
രാഹുൽ എസ് . ( പരേതനായ സഹോദരൻ എം.ആർ. 
ശശികുമാറിന്റെ മകൻ 


3 


34 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18433 


Revenue Department 


28th December 2021 


4 


30 


രശ്മി ശശികുമാർ ( പരേതനായ സഹോദരൻ എം.ആർ. 
ശശികുമാറിന്റെ മകൾ ) 


നമ്പർ സി 2 - 7523/2021 ( B ) 


17-12-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , വാഴൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഏലിയാമ്മ മാത്യു അമ്പലത്തുങ്കൽ വീട് 
, പുളിക്കൽകവല പി . ഒ . , വാഴൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാഴൂർ വില്ലേജിൽ പരേതയുടെ മകൻ മനോജ് മാത്യു , അമ്പലത്തുങ്കൽ വീട് , 
പുളിക്കൽകവല പി.ഒ. , വാഴൂർ , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ വാഴൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-03-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കളും , 
ഭർത്താവും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മനോജ് മാത്യ 


മകൻ 


44 


2 


റോജിമോൻ 

മാത്യ 


| മകൻ 


43 


നമ്പർ സി 2 - 75222021 


14-12-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , വാഴപ്പളളി വെസ്റ്റ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം . ജോസഫ് മാത്യൂക്കുട്ടി 
മുട്ടഞ്ചേരി വീട് , തുരുത്തി പി.ഒ. , വാഴപ്പള്ളി പടിഞ്ഞാറ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാഴപ്പള്ളി വെസ്റ്റ് വില്ലേജിൽ പരേതന്റെ ഭാര്യ ത്രേസ്യാമ്മ 
മാത്യു ( ഗ്രെയിസമ്മ മാത്യു ) , മുട്ടഞ്ചേരി വീട് , തുരുത്തി പി.ഒ. , വാഴപ്പള്ളി പടിഞ്ഞാറ് , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ വാഴപ്പളളി 
വെസ്റ്റ് വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 18-11-2019 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


71 


2 


മകൻ 


52 


ത്രേസ്യാമ്മ മാത്യ ( ഗ്രെയിസമ്മ മാത്യു ) 
സജിമോൻ 

മാതൃ 

ത്യ ( സജിമോൻ എം . എം . 
സിനിമോൾ 

മാതൃ 
സജിനി മേരി തെക്കേൽ ( സജിനിമോൾ എം . 


3 


മകൾ 


51 


4 


| മകൾ 


46 


5 


മകൾ 


42 


സിജി മാത്യു 
സിജോ മാതൃ 


6 


മകൻ 


41 


നമ്പർ സി 2-7524 / 2021 


17-12-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18434 


KERALA GAZETTE 


Part III 


അനന്തരാവകാശ 


> 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , വാഴൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുരുവിള തോമസ് , അരീക്കത്തൊഴെ വീട് 
വാഴൂർ പി.ഒ. , വാഴൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി വാഴൂർ വില്ലേജിൽ പരേതന്റെ മകൻ ഷിജുമോൻ എ.കുരുവിള , അരീക്കത്താഴെ വീട് , വാഴൂർ പി.ഒ. , വാഴൂർ , 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ വാഴൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-10-2015 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ചങ്ങനാശ്ശേരി തഹസീൽദാർ മുമ്പാകെ ഹാജരായി നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


77 


2 


| മറിയാമ്മ കുരുവിള 

ഷൈനി എ.കുരുവിള 
| ഷാജിമോൻ എ.കുരുവിള 


മകൾ 


52 


ക IN 


3 


മകൻ 


48 


4 


മകൻ 


47 


ഷിബുമോൻ എ.കുരുവിള 
ഷിജുമോൻ എ . കുരുവിള 


5 


മകൻ 


35 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18435 


Revenue Department 


28th December 2021 


Kottayam District 


Changanassery Taluk 


NOTICE 


നമ്പർ : സി2-6233 / 2021 


10-11-2021 


അനന്തരാവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ മാടപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ സി ജോസഫ് കാരയ്ക്കാട്ട് വീട് , 
മാടപ്പളളി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മാടപ്പള്ളി വില്ലേജിൽ പരേതൻറെ ഭാര്യ ലാലിമ്മ ജോസഫ് , കാരയ്ക്കാട്ട് വീട് , മാടപ്പളളി പി.ഒ , മാടപ്പളളി , 
ബോധിപ്പിച്ച അപേക്ഷ മാടപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ചങ്ങനാശ്ശേരി തഹസിൽദാർ മുമ്പാകെ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ലാലിമ്മ ജോസഫ് 


ഭാര്യ 


59 


2 


| ജോയിസ് ജോസഫ് 


മകൾ 


32 


3 


ജോബിൻ ജോസഫ് 


മകൻ 


28 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.28 03:57:38 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


